Kerala Gazette No . 14 dated 5th April 2011. 
PART I 


सत्यमेव जयते 


GOVERN 


ടെ സാ 
ENT OF KET 


KERALA 


സംഗ്രഹം 


ആഭ്യന്തരവകുപ്പ് പ്രിസണുകൾ തുറന്ന ജയിൽ, ചീമേനി, വനിതാ ജയിൽ, 
കണ്ണൂർ ജയിൽ ഉപദേശക ബോർഡ് - സംഘടിപ്പിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


- ആഭ്യന്തര ( ബി ) വകുപ്പ് 
ജി. ഒ. ( എം .എസ്.) നമ്പർ 84 / 2011 / ആഭ്യന്തരം. 

- തീയതി, തിരുവനന്തപുരം, 2011 മാർച്ച് 1. 


പരാമർശം: - 30 -1- 2011- ലെ ജയിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് 

പോലീസിന്റെ ഡബ്ളിയു . പി ./20700 / 2010 നമ്പർ കത്ത്. 


ഉത്തരവ് 


1958 - ലെ കേരള പിസൺ ചട്ടം 543 പ്രകാരം ഓരോ സെൻട്രൽ പ്രിസണിലും 
തുറന്ന പ്രിസണിലും വനിതാ ജയിലിലും തടവിൽ കഴിയുന്ന തടവുകാരുടെ അകാല 
വിടുതൽ സംബന്ധിച്ച് പരിശോധന നടത്തി സർക്കാരിന് അനുയോജ്യമായ ശുപാർശകൾ 
നൽകുന്നതിന് ഒരു ഉപദേശക ബോർഡ് ഉണ്ടായിരിക്കേണ്ടതാണെന്ന് അനുശാസി 
ക്കു ന്നു . അതിൻപ്രകാരം ചുവടെ കൊടുത്തിരിക്കുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തി 
പുതുതായി സ്ഥാപിക്കപ്പെട്ട ചീമേനി തുറന്ന ജയിലിലും കണ്ണൂർ വനിതാ ജയിലിലും 
ഉപദേശക ബോർഡുകൾ സംഘടിപ്പിച്ച് ഉടനടി പ്രാബല്യത്തിൽ വരുത്തിഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


61DO 


ചീമേനി തുറന്ന ജയിൽ 
1. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ( പ്രിസൺസ്)/ അഡീഷണൽ ഡയറക്ടർ 

ജനറൽ ഓഫ് പോലീസ് ( പ്രിസൺസ്) - ചെയർമാൻ 
2. ജില്ലാ കളക്ടർ, കാസർകോഡ് അംഗം 
3. ഡിസ്ട്രിക്ട് ആന്റ് സെഷൻസ് ജഡ്ജി, കാസർകോഡ് അംഗം 
4. സൂപ്രണ്ട്ഓഫ് പോലീസ്, കാസർകോഡ് അംഗം 
5. ശ്രീ . കെ . കുഞ്ഞിരാമൻ, എം . എൽ. എ ., മാനവീയം, പീലിക്കോട് പി . ഒ., 

ചെറുവത്തൂർ, കാസർകോഡ് അനൗദ്യോഗിക അംഗം 
6. ശ്രീ . കെ . പി . വത്സലൻ, പെരിങ്ങാര പൊയിൽ ഹൗസ്, പെട്ടിക്കണ്ട് പി. ഒ., 

ചെറുവത്തൂർ അനൗദ്യോഗിക അംഗം 
7. ശ്രീ. എം. ബാലകൃഷ്ണൻ, പ്രസിഡന്റ്, കയ്യൂർ, ചീമേനി ഗ്രാമപഞ്ചായത്ത്, 
- കണ്ണൂർ പി . ഒ., ചെറുവത്തൂർ - അനൗദ്യോഗിക അംഗം. 


De 


വനിതാ ജയിൽ, കണ്ണൂർ 
1. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ( പ്രിസൺസ്)/ അഡീഷണൽ ഡയറക്ടർ 

ജനറൽ ഓഫ് പോലീസ് ( പ്രിസൺസ്) - ചെയർമാൻ 
2. ജില്ലാ കളക്ടർ, കണ്ണൂർ - അംഗം 
3. ഡിസ്ട്രിക്ട് ആന്റ് സെഷൻസ് ജഡ്ജി, കണ്ണൂർ - അംഗം 
4. സൂപ്രണ്ട് ഓഫ് പോലീസ്, കണ്ണൂർ - അംഗം 
5. ശ്രീമതി കെ . കെ . ശൈലജ ടീച്ചർ, എം . എൽ. എ ., ആരതി, പഴശ്ശി, 

ഉരുവച്ചാൽ പി . ഒ., മട്ടന്നൂർ, കണ്ണൂർ അനൗദ്യോഗിക അംഗം 
6. ശ്രീമതി എം . ജയലക്ഷ്മി, അവിനാശ്, സി. സി . കെ . പുരം, പള്ളിയൂര്, 

കണ്ണൂർ- 4 - അനൗദ്യോഗിക അംഗം 
7. സിസ്റ്റർ ട്രീസാ പാലക്കൽ, ഡയറക്ടർ, ഹൃദയാരാം, കൗൺസിലിംഗ് സെന്റർ, 

ത്ളാപ്പ്, കണ്ണൂർ- 2 - അനൗദ്യോഗിക അംഗം. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . ജയകുമാർ, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


